Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 15 


തിയുഖന്തുരം, 15th December 2020 
1196 വൃശ്ചികം 30 49 
Vol. IX Thiruvananthapuram, 30th Vrischikam 1196 No. 


1942 അഗ്രഹായനം 24 


Tuesday 24th Agrahayana 1942 








PART III 
Police Department 


ലേല പരസ്യം 


നമ്പര്‍ ഇ -34034/2020/പി. 2020 നവംബര്‍ 13. 


പാലക്കാട്‌ ജില്ലാ പോലീസ്‌ മേധാവിയുടെ അധീനതയിലുള്ളതും പാലക്കാട്‌ ജില്ലാ സായുധസേന ഡെപ്യൂട്ടി 
കമാണ്ടന്റിന്റെ കാര്യാലയത്തില്‍ സൂക്ഷിച്ചിട്ടുള്ളതും പോലീസ്‌ ഡിപ്പാര്‍ട്ടുമെന്റിന്‌ ഉപയോഗയോഗുമല്ലാത്തതുമായ താഴെ 
പറയുന്ന വാഹനങ്ങള്‍ 23-12-2020-ഠാം തീയതി പകല്‍ 11 മണിക്ക്‌ പ്രസ്തുത കാര്യാലയത്തില്‍വെച്ച്‌ പരസ്യമായി ലേലം/ 
ടെണ്ടര്‍ വഴി വില്‍പ്പന നടത്തുന്നതാണ്‌. 











മ വാഹന നമ്പര്‍ മോഡല്‍ ഇനം നിരതം 
നമ്പര്‍ z 
(1) (2) (3) (4) (൭) 
1 KL O01 AM 455 2006 Mahindra Jeep 95,000 
2 KL O01 AG 9524 2005 Mahindra Jeep 85,000 
3 KL O01 AD 4531 2004 Mahindra Jeep 90,000 
4 KL 01 AD 4938 2004 Mahindra Jeep 80,000 
5 KL O01 AD 4752 2004 Mahindra Jeep 80,000 
6 KL 01 AD 4933 2004 Mahindra Jeep 80,000 
7 KL 01 AV 389 2009 Mahindra Invader 70,000 





Gaz. No. 49/2020/DTP (Police). 


213 


15th Dec. 2020] POLICE DEPARTMENT 164 








(1) (2) (3) (4) (5) 





8 KL 01 AU 9958 2009 Mahindra Invader 50,000 

9 KL O01 AS 1428 2007 Mahindra Invader 40,000 
10 KL 01 AQ 7139 2007 Mahindra Invader 40,000 
11 KL 01 AN 3817 2006 Tata Sumo 30,000 
12 KL 01 AH 5081 2005 Bajaj CT100 1,500 
13 KL 01 AH 2577 2005 Bajaj CT100 1,500 
14 KL 01 AH 2521 2005 Bajaj CT 100 1,500 
15 KL 01 X 9835 2002 Hero Honda M/C 4,000 
16 KL O1 X 9819 2002 Hero Honda M/C 3,500 
17 KL 01 X 9161 2002 Jeep 1,10,000 
18 KL O1 X 9163 2002 Jeep 1,10,000 
19 KL 09 C 6798 1995 Bus 1,00,000 
20 KL 09 E 8360 1998 Bus 1,10,000 
21 KL O1 E 8361 1998 Bus 1,10,000 





ലേലത്തില്‍ പങ്കെടുക്കാന്‍ ആഗ്രഹിക്കുന്നവര്‍ ലേലം നടക്കുന്ന സ്ഥലത്ത്‌ നേരിട്ട്‌ ഹാജരാകേണ്ടതും ലേലം 
തുടങ്ങുന്നതിന്‌ ഒരു മണിക്കൂര്‍ മുമ്പായി മേല്‍പ്പറഞ്ഞ വാഹനത്തിന്‌ നിശ്ചയിച്ചിട്ടുള്ള നിരത്രദവ്ൃയം അടച്ച്‌ രസീത്‌ വാങ്ങേണ്ടതു മാണ്‌. 


ലേലം കഴിഞ്ഞാലുടന്‍ ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം തിരികെ നല്‍കുന്നതാണ്‌. 


ടി വാഹനങ്ങള്‍ വാങ്ങാന്‍ ഉദ്ദേശിക്കുന്നവര്‍ ദര്‍ഘാസുകള്‍ മുന്‍കൂട്ടി സീല്‍ ചെയ്ത കവറില്‍ നേരിട്ടോ തപാല്‍മാര്‍ഗ്ഗമോ 
പാലക്കാട്‌ ജില്ലാ സായുധ സേന ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ കാര്യാലയത്തില്‍ സമര്‍പ്പിക്കേണ്ടതാണ്‌. ദര്‍ഘാസിനോടൊപ്പം ഓരോ 
വാഹനത്തിനും നിരത്ശ്രവൃമായി മേല്‍പ്പറഞ്ഞ നിരക്കില്‍ ഏതെങ്കിലും ദേശസാല്‍കൃത ബാങ്കില്‍നിന്നും പാലക്കാട്‌ ജില്ലാ 
പോലീസ്‌ മേധാവിയുടെ പേരില്‍ വാങ്ങിയ ഡിമാന്റ്‌ (ഡാഫ്റ്റ്‌ അടക്കം ചെയ്യേണ്ടതാണ്‌. ദര്‍ഘാസുകള്‍ അടക്കം ചെയ്ത 


“ce 


HAUMNM, AHHMG “AdaMceAaGolnMjss osened” എന്ന്‌ വൃക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്‌. ഓരോ വാഹനത്തിനും 


ദര്‍ഘാസുകള്‍ പ്രത്യേകം കവറുകളിലായി അയയ്ക്കേണ്ടതാണ്‌. 


ലേലം കൊണ്ടയാള്‍ ഈ നിബന്ധനകള്‍ ലംഘിച്ചാല്‍ ബന്ധപ്പെട്ടയാളുടെ നിരത്ദ്രവൃം സര്‍ക്കാരിലേയ്ക്ക്‌ മുതല്‍ 
കൂട്ടുന്നതും വാഹനം പുനര്‍ലേലം നടത്തുന്നതുമാണ്‌. പൂനര്‍ലേലത്തില്‍ സര്‍ക്കാരിന്‌ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാല്‍ 
ആയതിന്‌ ലേലം കൊണ്ടയാള്‍ ഉത്തരവാദിയാകുന്നതും നഷ്ടപ്പെട്ട സംഖ്യ ടിയാനില്‍ നിന്നും ഈടാക്കുവാന്‍ നടപടി 
സ്വീകരിക്കുന്നതുമാണ്‌. പുനര്‍ലേലത്തില്‍ കൂടുതല്‍ സംഖ്യ ലഭിച്ചാല്‍ ടിയാന്‍ ആയതിന്‌ അവകാശി ആകുന്നതല്ല. ലേല 
വസ്തുക്കള്‍ (വാഹനം) ലേലത്തിനു മുമ്പുള്ള 10 പ്രവൃത്തി ദിവസങ്ങളില്‍ രാവിലെ 10 മണി മുതല്‍ വൈകുന്നേരം 4 മണി 
വരെയുള്ള (പവൃത്തി സമയങ്ങളില്‍ ജില്ലാ സായുധസേന ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ മുന്‍കൂര്‍ അനുമതിയോടുകൂടി 


പരിശോധിക്കാവുന്നതാണ്‌. 


യാതൊരു കാരണവും കാണിക്കാതെ തന്നെ ഈ നോട്ടീസ്‌ (പകാരമുള്ള ലേലം മാറ്റി വയ്ക്കുന്നതിനോ 
ലേലം/ദര്‍ഘാസുകള്‍ വില്‍പ്പന അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യുവാനുള്ള പൂര്‍ണ്ണ അധികാരം പാലക്കാട്‌ ജില്ലാ പോലീസ്‌ 


മേധാവിക്കുണ്ടായിരിക്കുന്നതാണ്‌. 


District Police Office, Sunupas, ൭. IPS, 
Palakkad. District Police Chief (i/c). 


214 


